OX 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


Reg. No. 02 ). MMS 
KL / TV ( N ) / 12 / 2009 - 2011 


GOVERNN 


രള 
സ 


VMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


No . 


THIRUVANANTHAPURAM , TUESDAY 

- തിരുവനന്തപുരം, ചൊവ്വ 


19th July 2011 
2011 2000 19 
28th Ashadha 1933 
1933 M400o 28 


Weijo 56 


നമ്പർ 


PART III 


Stores Purchase 


Forest Department 


SHORT TENDER NOTICE 


No. T- 1003/2011. 

18th June 2011. 
Sealed tenders are invited from the reputed 
manufacturers / suppliers for the supply of Outboard 
Engine (40 HP ) — 2 Nos. to Periyar Tiger Reserve , East 
Division , Thekkady . The material should manufactured of 
top quality and durable and should be supplied within 15 
days from the date of placing order. 

Approximate Estimate Amount— 9,00,000 . 
E . M . D . — 22,500 . 
Cost of tender form — 2,000 + 4 % VAT. 

Last date and time of sale of tender forms 
20 -7 -2011, 1 p. m . 

Last date and time of receipt of tenders — 20 -7 -2011, 
3 p . m . 

Date and time of opening of tenders — 20 - 7 - 2011 , 
3.30 p .m . 

If the tender process cannot be conducted on 
account of any technical reasons, the second attempt will 
be conducted on 25 -7 - 2011 and if necessary the third 
attempt will be on 29 - 7 - 2011 at the same time schedule 
noted above . If the date specified above happens to be a 
public holiday, the tender will be conducted on the next 
working day . EMD must be submitted in form of Demand 
Draft drawn in favour of Deputy Director ( Project Tiger ), 
Periyar East Division , Thekkady . 


The tenders should be superscribed “ Tender for the 
supply of Outboard Engine ” and addressed to “ Deputy 
Director (Project Tiger ), Periyar Tiger Reserve , East 
Division , Thekkady ” . The tenderers should quote the rate 
of single unit of the item , freight charges and the taxes 
applicable for the purchase by Government Department 
separately . The successful tender will have to sign an 
agreement in a Stamp Paper worth 50 regarding the 
successful execution of the supply in respect of quality , 
quantity and the period of supply . Late tenders will not 
be accepted . The tenders will be opened by the 
undersigned at 3. 30 p .m . on 20 -7 -2011 in the presence of 
such of the tenderers or their authorized representatives 
who may be present at that time. 

Intending tenderers may on application to the 
Deputy Director ( Project Tiger ), Periyar East Division , 
Thekkady, obtain the requisite tender forms on which 
tenders should be submitted . Application for the tender 
form should be accompanied by a cash remittance as 
noted which is not refundable under any circumstances . 
tender forms and tender schedule may either be 
downloaded from the website of Kerala Forest Department 
or may be collected directly from the office of the 
undersigned . Those who are intending to download the 


tender forms from the website should attach the Bank 
Demand Draft as the cost of tender forms along with 
the other relevant documents . The name of the website 
is " keralaforest. gov.in . The tender forms are not 
transferable . Cheques, Postage Stamps etc . will not be 
accepted towards the cost of forms, nor will the forms be 
sent per V. P.P. The undersigned reserves the right to reject 
any tender without assigning any reasons. 

പരി യാർ ഈസ്റ്റ് ഡിവി ഷ ൻ തേക്ക ടി യിലെ വന 
സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ആവശ്യത്തിലേക്കായി ഔട്ട് 

ബോർഡ് എൻജിൻ (40 HP 4 Stroke Petrol) - 2 എണ്ണം 
വിതരണം ചെയ്യാൻ താത്പര്യമുള്ള വ്യക്തികൾ സ്ഥാപനങ്ങൾ 
എന്നിവരിൽ നിന്നും മത്സരസ്വഭാവമുള്ള സീൽവച്ച ടെണ്ടറു 
കൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഏകദേശ അടങ്കൽ തുക - 9,00,000 . 


നിരതദ്രവ്യം - 22,500. 


ടെണ്ടർ ഫോമിന്റെ വില 2,000 + 4 % വാറ്റ്. 

ടാക്സ്, കടത്തുകൂലി, കയറ്റിറക്ക് കൂലി തുടങ്ങിയ 
മറ്റെല്ലാ ചെല വു കളും ഉൾപ്പെ ടെയുള്ള നിര ക്കാണ് 
രേഖപ്പെടുത്തേണ്ടത്. ടെണ്ടർ ഫോറങ്ങൾ 20 - 7 - 2011 

- ബുധനാഴ്ച 1 മണിവരെ ഡെപ്യൂട്ടി ഡയറക്ടർ ( പാ 
ജക്ട് ടൈഗർ), തേക്കടിയുടെ കാര്യാലയത്തിൽ നിന്നും നേരിട്ട് 
ലഭിക്കുന്നതും പൂരിപ്പിച്ച് സീൽ ചെയ്ത ടെണ്ടർ ഫോറം 
20- 7 -2011 ബുധനാഴ്ച 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ 
ദിവസം വൈകിട്ട് 3.30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെയോ 
അവർ ചുമതലപ്പെടുത്തുന്ന പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യ 
ത്തിൽ തുറന്നു പരിശോധിക്കുന്നതുമാണ്. 

പൊതു അവധിയൊഴികെ മറ്റ് ഏതെങ്കിലും കാരണത്താൽ 
20 - 7 - 2011 - ന് ദർഘാസ് നട ക്കാതെ വരിക യാ ണെ ങ്കിൽ 
25 - 7 - 2011 - നോ ആ ദിവസവും നടക്കാതെ വരികയാണെങ്കിൽ 
29 - 7 - 2011 - നോ അതേ സ്ഥലത്തും അതേ സമയത്തും അതേ 
നിബന്ധനകൾ പ്രകാരവും ദർഘാസ് നടത്തുന്നതായിരിക്കും. 
ദർഘാസ് നിശ്ചയിച്ചിരിക്കുന്ന ദിവസം പൊതു അവധിയായി 
പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
ദർഘാസ് നടത്തുന്നതാണ്. 

പൂരിപ്പിച്ച ടെണ്ടർ ഫോമിനോടൊപ്പം നിരതദ്രവ്യമായി 
ഡെപ്യൂട്ടി ഡയറക്ടർ ( പ്രാജക്ട് ടൈഗർ), പെരിയാർ ഈസ്റ്റ് 
ഡിവിഷൻ, തേക്കടിയുടെ പേരിൽ മാറാവുന്ന നിശ്ചിത തുക 
യുടെ ഡിമാന്റ് ഡാഫ്റ്റ് 50 - ന്റെ മുദ്രപത ത്തിൽ 
പ്രാഥമിക എഗ്രിമെന്റ് എന്നിവ ഉള്ളടക്കം ചെയ്തിരിക്കണം. 
ടെണ്ടർ ഉള്ളടക്കം ചെയ്യുന്ന കവറിനു മുകളിൽ “ പെരിയാർ 
ഈസ്റ്റ് ഡിവിഷനിലേക്ക് ഔട്ട് ബോർഡ് എൻജിൻ സപ്ളെ 
ചെയ്യുന്നതിനുള്ള ടെണ്ടർ ” എന്ന്ആലേഖനം ചെയ്തിരിക്കണം. 
സപ്ലെ ചെയ്യുന്ന ഉപകരണങ്ങൾ ഉയർന്ന ഗുണനിലവാരമുള്ള 
വയും സപ്ലേ ഓർഡർ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ സപ്ലെ 
ചെയ്ത്, സ്ഥാപിച്ച്, പ്രവർത്തിപ്പിച്ചു ബോദ്ധ്യപ്പെടുത്തിയ 
ദിവസം മുതൽ 4 ആഴ്ചയ്ക്കുള്ളിൽ ബിൽ തുക നൽകുന്നതാണ്. 
കാരണം പറയാതെ ടെണ്ടർ നിരസിക്കുന്നതിനുള്ള അധികാരം 
ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ( പാജക്ട് ടൈഗർ ) ഉണ്ടായിരി 
ക്കു ന്ന താ ണ് . കൂടു തൽ വിവ ര ങ്ങ ൾ വനംവകു പ്പിന്റെ 
വെബ്സൈറ്റ് ആയ keralaforest .gov.in - ൽ ലഭ്യമാണ്. 


Office of the Deputy 
Director (Project Tiger), 
Periyar Tiger Reserve , 
East Division , Thekkady. 


(Sd.) 
Deputy Director 
(Project Tiger ). 


